Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12 / 2006 - 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


OVERNM 


പാർ 


OF KER 


സ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 1 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd April 2008 
| 2008 ഏപ്രിൽ 22 
2nd Vaisakha 1930 
1930 വൈശാഖം 2 


വാല്യം 53 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 
നമ്പർ B2- 3029 / CR . 

2008 മാർച്ച് 11. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3029 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത് കൊടുങ്ങല്ലൂർ താലൂക്ക്, കാട്ടകത്ത് പബ്ളിക് 
വഖഫ് വക സർവെ നമ്പർ 314/ 3 - ൽ പെട്ട 00. 675 സെന്റ് 
സ്ഥലവും തരു പീടിക യിൽ ജെയ്നി മകൻ അബ്ദു എന്ന 
യാൾക്ക് അവകാശപ്പെട്ട 314 / 3B സർവെയിൽപ്പെട്ട 01.100 സെന്റ് 
സ്ഥലവും തമ്മിൽ പരസ്പര ഒത്തുമാറ്റത്തിന് ബോർഡിന്റെ 
അനുമതി ആവശ്യപ്പെട്ട് വഖഫ് മുതവല്ലി അപേക്ഷ സമർപ്പിച്ചി 
രിക്കുന്നു. ആയതിനാൽ മേൽപ്പറഞ്ഞ വസ്ത പരസ്പരം 

കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെ 
ങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം കേരള ഗസറ്റിൽ പ്രസി 
ദ്ധ പ്പെടുത്തി 15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി . ഐ . പി . 
റോഡ്, കലൂർ, കൊച്ചി- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. 

നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന യാതൊരു 
ആക്ഷേപവും അഭിപ്രായങ്ങളും ബോർഡ് പരിഗണിക്കുന്ന 
ത ല്ലെന്ന്ബന്ധ പ്പെട്ട എല്ലാ വ രേയും ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


കൊച്ചി. 


